Kerala Gazette No. 10 dated 7th March 2017 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . ചിത്ര , എസ്., ഐ . എ . എസ്.) 


வக 


നമ്പർ എഫ് - 19879 / 2016. 


2017 ജനുവരി 19. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( fixation of fair value of land) 3 (7), ചട്ടം (4). 

(2) മയ്യനാട് വില്ലേജിൽ തെക്കുംഭാഗം ലക്ഷ്മിപുരം തോപ്പിൽ ശ്രീ. സ്റ്റാൻലി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 4- 10 -2016 - ലെ ബി18/ 14256 / 16 നമ്പർ റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sl. 
No . 


Block 
No . 


Re - survey 
- No . 


Sub Division 

No . 


Fair Value 
per Are 


Local Body 


Taluk 


Village 


Classification 


1 


26 


416/20 


6/3 


Mayyanad 
GP 


Kollam 


Mayyanad 


15,000 


Residential 

plot with 
private road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ : കെ . റ്റി. വർഗ്ഗീസ് പണിക്കർ ( ഇൻ ചാർജ്)] 


( 1) 


നമ്പർ എഫ് - 16190 / 2016 . 


2017 ഫെബ്രുവരി 4. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013. തീയതിയിലെ M1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) തൃക്കോവിൽവട്ടം വില്ലേജിൽ ഷാ മൻസിലിൽ ശ്രീമതി. ഷാനി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊല്ലം തഹശീൽദാരുടെ 5- 8 - 2016, 27 - 10 -2016 - തീയതികളിലെ ബി5- 13529/ 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 
Gaz. No. 10 /2017 /DTP /CLR -Fair Value (Supplement). 

279 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


വില്ലേജ്, സർ / 

6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി - വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർ. ഒന്നിന്) 


കൊല്ലം തൃക്കോവിൽവട്ടം 180 / 1 


25,000 


ശ്രീമതി. ഷാനി, 
ഷാ മൻസിലിൽ, 
തൃക്കോവിൽവട്ടം 


നിലം 
15, 000 


22 


Residential 

plot with 
private road 

access 


നമ്പർ എഫ് - 24298 / 2016 . 


2017 ഫെബ്രുവരി 4. 


വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013. തീയതിയിലെ M1 - 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 


(3) ചക്കുവരയ്ക്കൽ വില്ലേജിൽ ഇലത്തുണ്ടിൽ ചരുവിള പുത്തൻവീട്ടിൽ ശ്രീ. സോമനാഥൻ 

സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 5 - 12 -2016 - ലെ എഫ്.1/ 21198 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത്വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2 ) പ്രകാരമുള്ള നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ/ 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ. ഒന്നിന് 


കൊട്ടാരക്കര ചക്കുവരയ്ക്കൽ 18 128/ 6 


Wet land 


2,500 


- ഗവ . പ്രോപ്പർട്ടി 

| Re. 1 


ശ്രീ. സോമനാഥൻ 
ഇലത്തുണ്ടിൽ, 
ചരുവിള പുത്തൻ വീട്, 
ചക്കുവരയ്ക്കൽ 


280 


നമ്പർ എഫ് - 24940/ 2016. 


2017 ഫെബ്രുവരി 4. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന. ( 1) 


കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013. തീയതിയിലെ M1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കോട്ടപ്പുറം വില്ലേജിൽ മീനമ്പലം ശ്രീമംഗലത്തുവീട്ടിൽ ശ്രീ . ബാബു രാജേന്ദ്രൻ 

സമർപ്പിച്ച അപേക്ഷ . 


| (4) 


കൊല്ലം തഹശീൽദാരുടെ 21-12 - 2016 - ലെ ബി18 / 2339/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്ത് വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന(4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2) പ്രകാരമുള്ള നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും അവ 
യ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 


ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വി 6-3-2010 - ലെ പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ 

വിലയും ക്കേഷൻ ( ആർ. ഒന്നിന്) 


ബാബു രാജേന്ദ്രൻ, 


കൊല്ലം 


കോട്ടപ്പുറം 34 


260 / 155 


സർക്കാർ വക 


3,00 ,000 


Garden land 
with road 


ശ്രീമംഗലത്തുവീട്, 


Re. 1 


മീനമ്പലം. 


access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


281 


PATHANAMTHITTA DISTRICT. 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ . എസ്.) 


നമ്പർ സി3 - 109049 / 2016. 


2017 ജനുവരി 11. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17- ൽ റീസർവേ 

332 /09- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: (1) അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ പഴയവീട്ടിൽ പുത്തൻ വീട്ടിൽ ശ്രീമതി സജിത ജയകുമാർ സമർപ്പിച്ച 

അപേക്ഷ . 


(2) 


അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 20 -12 - 2016 - ലെ സി3 - 8365 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17- ൽ റീസർവ്വ 332/ 09- ൽപ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
സൂചന (1) പ്രകാരം ശ്രീമതി സജിത ജയകുമാർ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം ഏറത്ത് വില്ലേജിൽ 10811 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷ കയുടെ കെവ ശ ത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാസ്ഥലം " Garden Land with road access എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50, 000 ന്യായവില നിശ്ചയിച്ച് നൽകാവുന്നതാണെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷ 
ണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ 322/ 9 - ൽപ്പെട്ട ഭൂമി 
" Garden Land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് 50,000 ന്യായവില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 


FORM C 

NOTIFICATION 
No. C3- 109049/2016. 

| 11th January 2017. 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995, the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 


| District Pathanamthitta . 


Taluk - Adoor. 


Village - - Erathu . 


Ward 


Survey Re-survey 
- No . Block 


Re-survey 

No . 


Sub 
Division No. 


Panchayat/ 
Municipality 


Classification 

by use 


Fair Value 
already 

fixed 


Revised 
Fair value 
per Are 


No. 


17 


332 - 


9 


Panchayat 


50,000 


Garden Land 
with road 

access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector. 


282 


FORM ‘ A ’ 
( See Rule 4 ) 
NOTIFICATION 


No. 8227 /2016 /C3/L .Dis . 


30th January 2017. 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 , read with sub - rule (7) of rule 3 and 4 of the Kerala Stamp (Fixation of Value of Land) Rules, 1995. 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 
District - Pathanamthitta . 


Taluk — Konni. 


Village - Mylapra . 


Si 


Survey 
Ne 


Sub 
Division 

No. 


Re - 
Survey 
Block 


Re- 
Survey 
No. 


Fair Value 
per Are 


Re -Survey Panchayath / Name of Name and Classifi - 

Sub Municipality/ Lockal Body / No. of cation 
Division Corporation Panchayath / Ward by use 
No. 

Municipality / 

Corporation 
(0) (7) (8) (9) ( 10 
6 Panchayath Mylapra 3 Residential 

plot with Private 

road access 


(1) 

1 


(2) 
569 


(3) 
1-40 


(4) 
1 6 


(5) 
477 


( 11) 
1,00 ,000 


Revenue Divisional Office , 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 


NOTIFICATION 
No. N - 7301/ 2016 /K .Dis . 

27th January 2017. 
Whereas , it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995 . 

Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re- survey Numbers in respect of the land situated in the 
Survey / Re- Survey numbers of the Village and Taluk mentioned against each shall be as shown against it in Column ( 1) 
thereof. 


SCHEDULE 
District Ernakulam . 


Taluk - Aluva . 


Village — Aluva East. 


si 
No. 


Survey 
No. 


Sub 
Division 

No. 


Re - 
Survey 
Block 


Re- 
Survey 
No. 


Re -Survey Panchayath / Name & Name and 

Sub Municipality / Number of No. of 
Division Corporation Ward / Ward 

Local Body 


Classifi- 
cation 
by use 


Fair Value 
per Are 


No . 


. 


. 


. 


36 


484 


17 


Panchayath 


Edathala 


Kurlad - 

11 


Residential 3,20,000 
plot with Pvt. 
road access 


Revenue Divisional Office, 
Fort Kochi. 


(Sd .) 
Sub Collector 


Gaz . No. 10 /2017 /DTP /CLR -Fair Value (Supplement). 


283 


